Kerala Gazette No. 10 dated 9th March 2021 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 


തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ഡോ . നവജ്യോത് ഖോസ , ഐ.എ.എസ് . ) 


നമ്പർ ബി20-208693 / 2019 . 


2020 ഡിസംബർ 28 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചതിൻമേലുള്ള അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


പരാമർശം :-( 1 ) ശീമതി ഇന്ദിര ഭൂമിയുടെ ന്യായവില നിർണ്ണയത്തിനെതിരെ സമർപ്പിച്ച അപ്പീൽ അപേക്ഷ . 


( 2 ) നെടുമങ്ങാട് ആർ.ഡി.ഒ. കാര്യാലയത്തിലെ 15-6-2020 -ാം തീയതിയിലെ ജെ -6121 / 2019 -ാം നമ്പർ റിപ്പോർട്ട് . 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ ബ്ലോക്ക് 2 - ൽ റീസർവ്വ 2973 - ൽ ഉൾപ്പെട്ട വസ്തുവിന് കേരള സ്റ്റാമ്പ് 
( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ് ) റൂൾസ് 1995 പ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർ നിശ്ചയിച്ച ന്യായവില 
പുനഃപരിശോധിച്ച് കുറവ് വരുത്തി നൽകുന്നതിനായി കക്ഷി പരാമർശം ( 1 ) പ്രകാരം അപ്പീൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 
റീസർവ്വ 297 / 3 - ൽ ഉൾപ്പെട്ട സ്ഥലത്തിനെ 12 -ാം ക്ലാസിഫിക്കേഷൻ ( wet land ) ഇനത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 

1,50,000 ( ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ) ആണ് നിശ്ചയിച്ചിരിക്കുന്നത് . ടിയാളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
നെടുമങ്ങാട് ആർ.ഡി.ഒ. കാര്യാലയത്തിൽ നിന്നും പരാമർശം ( 2 ) പ്രകാരം റിപ്പോർട്ട് ലഭ്യമാക്കിയിരുന്നു . 


പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 28-10-2020 - ന് ഫോൺ മുഖാന്തിരം അപേക്ഷക ഹിയറിംഗിൽ പങ്കെടുത്തു . 
അപേക്ഷാ വസ്തു മുൻപ് നിലമായിരുന്നുവെന്നും ഇപ്പോൾ വാഴ , തെങ്ങ് എന്നിവ കൃഷി ചെയ്യുന്ന പണിയാണെന്നും കരഭൂമി 
യാണെന്നും വസ്തു വിൽക്കുന്നതിനായി ന്യായവില കുറച്ചു നൽകണമെന്നും അറിയിച്ചു . 


ടി അപേക്ഷയിന്മേൽ തുടർ നടപടി സ്വീകരിക്കുന്നതിലേക്കായി പരാമർശം ( 2 ) പ്രകാരമുള്ള റിപ്പോർട്ട് പരിശോധിച്ചതിൽ 
അപേക്ഷാ ഭൂമി വില്ലേജ് രേഖകൾ പ്രകാരം നിലമാണെന്നും പ്രസ്തുത ഭൂമിയ്ക്ക് സമാനമായി റീസർവെ 298/5 , 299/5 , 298/9 , 
298 12 , 298/6 എന്നീ സർവെ നമ്പരുകളിൽ ഉൾപ്പെട്ട ഭൂമിയെ പരിഗണിക്കാവുന്നതാണെന്നും റീസർവെ 298 { 5 - ൽ ഉൾപ്പെട്ട ഭൂമിയെ 
wet land ഇനത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 80,000 ( എൺപതിനായിരം രൂപ ) നിശ്ചയിച്ചിട്ടുണ്ട് എന്നും ആയതിനാൽ 
അപേക്ഷാ ഭൂമിയെയും വെറ്റ് ലാൻഡ് ഇനം ( 12 ) -ൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 80,000 ന്യായവില നിശ്ചയിക്കാവുന്നതാണ് 


എന്നും ബോധ്യപ്പെട്ടു . 


ഈ സാഹചര്യത്തിൽ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാൻഡ് ) റൂൾസ് 1995 റൂൾ 5 പ്രകാരം 
ടിയാളുടെ അപേക്ഷയിൻമേൽ സ്വീകരിച്ച നടപടി വിവരം ചുവടെ ചേർക്കുന്നു . 


ഉത്തരവ് 


കാട്ടാ ക്കടെ താലൂക്കിൽ വിള പ്പിൽ വില്ലേജിൽ ബ്ലോക്ക് 2 - ൽ റീസർവ്വ 297 { 3 - ൽ ഉൾപ്പെട്ട ഭൂമി യുടെ 
ന്യായവില കുറവ് ചെയ്ത നിശ്ചയിച്ചു നൽകുന്നതിനാണ് അപേക്ഷകയായ ശ്രീമതി ഇന്ദിര അപ്പീൽ ഫയൽ ചെയ്തിട്ടുള്ളത് . 
നെടുമങ്ങാട് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ 
ബ്ലോക്ക് 2 - ൽ റീസർവ്വ 29713 - ൽ ഉൾപ്പെട്ട ഭൂമിയെ wet land ( നിലം ) ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 80,000 
( എൺപതി നാ യിരം രൂപ ) യായി ന്യായ വില കുറവു ചെയ്ത് നിശ്ചയിച്ചു ഇതി നാൽ ഉത്ത ര വാ കു ന്നു . സർക്കാർ 
കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന വർദ്ധനവ് കൂടി ഇതിന് പുറമേ കണക്കാക്കേണ്ടതാണ് . 


Gaz . No. 10 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


211 


2 


FORM " C ' 


[ See Rule 5 ( 8 ) ] 


NOTIFICATION 


No , B20 / 208693 / 13 . 


28th December 2020 . 


Whereas , it is expedient to publish a notification showing , revised value of land as required under Section 28A of 
the Kerala Stamp Act , 1959 read with sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1955 , the fair value of the land in Re - survey No. 297/3 in Vilappil Village in Kattakada Taluk of the Thiruvananthapuram 
District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Revised 
Fair Value 


Village and 
Survey No. with 

Sub - division 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 
per are 

₹ 


of land 
per are 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


Kattakada 


Panchayath 


Wet land 


1,50,000 


80,000 


Thiruvana 
nthapuram 


Vilappil 
297/3 


Note : -Use Predominantly Commercial / Residential / Agricultural ( Wet or Dry ) & others . 


Collectorate , 
Thiruvananthapuram . 


( Sd . ) 
District Collector . 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ശിഖാ സുരേന്ദ്രൻ . ഐ.എ.എസ് . ) 


നമ്പർ ജെ -475 / 2020 / RDOKLM . 


2020 ഡിസംബർ 9 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില നിർണ്ണയം - പോരുവഴി വില്ലേജ് , സർവ്വേ 378 / 14 - ൽ ഉൾപ്പെട്ട 04.80 ആർസ് ഭൂമിയുടെ 

ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന : - ( 1 ) കേരള മുദ്രപത നിയമം -1959 സെക്ഷൻ 28 എ പ്രകാരം സിദ്ധിച്ച അധികാരം . 


( 2 ) 


ശ്രീ . രാജേന്ദ്രൻ പിള്ള , പുത്തൻ വീട് , അമ്പലത്തുംഭാഗം - സമർപ്പിച്ച അപേക്ഷ . 


( 3 ) കുന്നത്ത് ഭൂരേഖ തഹശീൽദാരുടെ 18-8-2020 - ലെ ബി.4-2301 / 2020 നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് 6-3-2010 -ാം തീയതിയിൽ സർക്കാർ വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഭൂമിയുടെ 
ന്യായവില നിലവിൽ വന്നിട്ടുള്ളതാണ് . അപേക്ഷകനായ ശ്രീ . രാജേന്ദ്രൻ പിള്ള , പുത്തൻ വീട് , അമ്പലത്തുംഭാഗം എന്നയാളുടെ 

കൈവശത്തിൽ ഇരിയ്ക്കുന്നതും പോരുവഴി വില്ലേജ് , ബ്ലോക്ക് നമ്പർ 006 , റീസർവ്വേ 387 { 14 - ൽ ഉൾപ്പെട്ടതുമായ 04.80 ആർസ് ഭൂമി 
മേൽ പരാമർശിച്ച സർക്കാർ വിജ്ഞാപനത്തിൽ “ ഗവൺമെന്റ് പ്രോപ്പർട്ടി ” എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് . എന്നാൽ പ്രസ്തുത 
സ്ഥലം പട്ടാഭൂമിയായി നിരാക്ഷേപമായി അപേക്ഷകൻ കൈവശം വച്ച് അനുഭവിച്ച് വരുന്നതാണെന്ന് സ്ഥലപരിശോധനയിലും 
സൂചന ( 2 ) പ്രകാരമുള്ള തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ബോദ്ധ്യപ്പെട്ടതിതിനാൽ സർവ്വേ 387 / 14 - 

ലുള്ള ഭൂമിയ്ക്ക് 
സൂചന ( 1 ) പ്രകാരം സിദ്ധിച്ച ഉത്ത ര വിന്റെ അടി സ്ഥാ ന ത്തിൽ ന്യായ വില നിർണ്ണ യിച്ച് ചുവടെ ചേർക്കും വിധം 
ഉത്തരവാകുന്നു . 


212 


3 


6-3-2010 - ല 


വില്ലേജ് 


കമ താലൂക്ക് 
നമ്പർ 


റീസർവെ 
ബ്ലോക്ക് 


സർവെ 
നമ്പർ 


പഞ്ചായത്ത് 

പുനർ നിലനിർത്തി 
മുനിസിപ്പാലിറ്റി ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച ഉത്തരവാകുന്ന 
കോർപ്പറേഷൻ വിലയും 

വില 

ക്ലാസിഫി 
( ആർസ് ഒന്നിന് ക്കേഷൻ 

₹ 


1 


കുന്നത്തൂർ 


പോരുവഴി 


006 


387/14 


പോരുവഴി 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 
Re . - 1 


Residential 
Plot with 


36,000 


Cor./Mun./ 


Panch . . 


Road access 


14-11-2014 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/2014 TD , പ്രകാരം ഈ ന്യായവിലയുടെ 50 % വർദ്ധനവും ആയതിന്റെ 
31-3-2018 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43/2018 | TD പ്രകാരമുള്ള 10 % വർദ്ധനവും 30-4-2019 - ലെ സർക്കാർ ഉത്തരവ് ( പി ) 
നമ്പർ 70/2019 [ TD പ്രകാരമുള്ള 10 % വർദ്ധനവും 31-3-2020 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 47 / 2020 / TD പ്രകാരമുള്ള 10 % 
വർദ്ധനവും കൂടി ഇതിന് പുറമേ കണക്കാക്കേണ്ടതാണ് . 


( 2 ) 


നമ്പർ ജെ -40712020 / RDOKLM . 


2020 ഡിസംബർ 15 . 


വിഷയം : ഭൂമിയുടെ ന്യായവില നിർണ്ണയം - ആദിച്ചനല്ലൂർ വില്ലേജ് സർവ്വേ 488 { 2 } 2 - ൽ ഉൾപ്പെട്ട 03.60 ആർസ് ഭൂമിയുടെ 

ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് - സംബന്ധിച്ച് 


സൂചന ( 1 ) കേരള മുദപ്രത നിയമം -1959 സെക്ഷൻ 28 എ പ്രകാരം സിദ്ധിച്ച് അധികാരം . 


( 2 ) ശ്രീ . എസ് . ബാബു , തടത്തിവിള , കുമ്മല്ലൂർ , ആദിച്ചനല്ലൂർ സമർപ്പിച്ച അപേക്ഷ . 


( 3 ) കൊല്ലം ഭൂരേഖ തഹശീൽദാരുടെ 27-8-2020 - ലെ ഡി , 3-650 / 2019 നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് 6-3-2010 -ാം തീയതിയിൽ സർക്കാർ വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഭൂമിയുടെ 
ന്യായവില നിലവിൽ വന്നിട്ടുള്ളതാണ് . അപേക്ഷകനായ ശ്രീ . എസ് . ബാബു , കൈവശത്തിൽ ഇരിക്കുന്നതും ആദിച്ചനല്ലൂർ 
വില്ലേജ് , ബ്ലോക്ക് നമ്പർ 029 , റീസർവ്വേ 488 } 2 - ൽ ഉൾപ്പെട്ട തു മായ 03.60 ആർസ് ഭൂമി മേൽ പരാമർശിച്ച സർക്കാർ 
വിജ്ഞാപനത്തിൽ “ ഗവൺമെന്റ് പാപ്പർട്ടി ' എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള താണ് . എന്നാൽ പ്രസ്തുത സ്ഥലം പതിവ് 
നടപടികളുടെ ഭാഗമായി പട്ടാഭൂമിയായി അപേക്ഷകന്റെ പേരിൽ വന്നതും റീ സർവ്വേ 488 { 2 } 2 ആയി നിരാക്ഷേപമായി കൈവശം 
വച്ച് അനുഭവിച്ച് വരുന്നതാണെന്ന് സ്ഥല പരിശോധനയിലും സൂചന ( 2 ) പ്രകാരമുള്ള തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും ബോദ്ധ്യപ്പെട്ട തിനാൽ സർവ്വേ 488 2 { 2 - ലുള്ള ഭൂമിയ്ക്ക് സൂചന 1 പ്രകാരം സിദ്ധിച്ച ഉത്ത ര വിന്റെ 
അടിസ്ഥാനത്തിൽ ന്യായവില നിർണ്ണയിച്ച് ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


6-3-2010 - ലെ 


വില്ലേജ് 


ക്രമ താലൂക്ക് 
നമ്പർ 


റീസർവെ സർവ്വ 
ബ്ലോക്ക് നമ്പർ 


പഞ്ചായത്ത് 

പുനർ പുനർ നിർണ്ണയിച്ച് 
മുനിസിപ്പാലിറ്റി ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച ഉത്തരവാകുന്ന 
കോർപ്പറേഷൻ വിലയും 

വില 

ക്ലാസിഫി 
( ആർസ് ഒന്നിന് ക്കേഷൻ 

₹ 


1 


കൊല്ലം 


ആദിച്ചനല്ലൂർ 


029 


488/2/2 


ആദിച്ചനല്ലൂർ 


Garden 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 
Re . - 1 


12,000 


Land with 


Road access 


14-11-2014 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / TD , പ്രകാരം ഈ ന്യായവിലയുടെ 50 % വർദ്ധനവും , ആയതിന്റെ 
31-3-2018 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43 2018 | TD പ്രകാരമുള്ള 10 % വർദ്ധനവും , 30-4-2019 - ലെ സർക്കാർ ഉത്തരവ് ( പി ) 
നമ്പർ 7012019 | TD പ്രകാരമുള്ള 10 % വർദ്ധനവും 31-3-2020 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 471 2020 / TD പ്രകാരമുള്ള 
10 % വർദ്ധനവും കൂടി ഇതിന് പുറമേ കണക്കാക്കേണ്ടതാണ് . 


213 


4 


( 3 ) 


നമ്പർ ജെ -410 / 2020 / RDOKLM . 


2020 ഡിസംബർ 15 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില നിർണ്ണയം - തഴുത്തല വില്ലേജ് സർവ്വേ 284 2-2 - ൽ ഉൾപ്പെട്ട 01.92 ആർസ് ഭൂമിയുടെ 

ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) കേരള മുദ്രപ്രതി നിയമം 1959- -സെക്ഷൻ 28 എ പ്രകാരം സിദ്ധിച്ച അധികാരം . 


( 2 ) ശ്രീ . ഇബ്രാഹിംകുട്ടി , ശ്രീമതി നൂർജഹാൻ എന്നിവർ സമർപ്പിച്ച അപേക്ഷ , 


( 3 ) കൊല്ലം ഭൂരേഖ തഹശീൽദാരുടെ 20-11-2020 ലെ ഡി.3-19174 / 2020 നമ്പർ റിപ്പോർട്ട് . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് 6-3-2010 -ാം തീയതിയിൽ സർക്കാർ വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഭൂമിയുടെ 
ന്യായവില നിലവിൽ വന്നിട്ടുള്ളതാണ് . അപേക്ഷകരായ ശ്രീ . ഇബ്രാഹിംകുട്ടി , ശ്രീമതി നൂർജഹാൻ എന്നിവരുടെ കൈവശത്തിൽ 
ഇരിക്കുന്നതും തഴുത്തല വില്ലേജ് , ബ്ലോക്ക് നമ്പർ 027 റീസർവ്വേ 284 2 - ൽ ഉൾപ്പെട്ടതുമായ 01.92 ആർസ് ഭൂമി മേൽ പരാമർശിച്ച 
സർക്കാർ വിജ്ഞാപനത്തിൽ “ ഗവൺമെന്റ് പ്രോപ്പർട്ടി ” എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് . എന്നാൽ പ്രസ്തുത സ്ഥലം പതിവ് 
നടപടികളുടെ ഭാഗമായി പട്ടാഭൂമിയായി അപേക്ഷകർ നിരാക്ഷേപമായി കൈവശം വച്ച് അനുഭവിച്ച് വരുന്നതാണെന്ന് 
സ്ഥലപരിശോധനയിലും സൂചന ( 2 ) പ്രകാരമുള്ള തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ബോദ്ധ്യപ്പെട്ടതിനാൽ 
സർവ്വേ 284 / 2-2 - ലുള്ള ഭൂമിയ്ക്ക് സൂചന 1 പ്രകാരം സിദ്ധിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ന്യായവില നിർണ്ണയിച്ച് ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


പഞ്ചാ 


6-3-2010 - ല 


ക്രമ താലൂക്ക് 
നമ്പർ 


വില്ലേജ് 
ബ്ലോക്ക് 


റീസർവെ 
നമ്പർ 


ചായത്ത് 

പുനർ പുനർ നിർണ്ണയിച്ച് 
സർവെ മുനിസിപ്പാലിറ്റി ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച ഉത്തരവാകുന്ന 
കോർപ്പറേഷൻ വിലയും 

വില 

ക്ലാസിഫി 
( ആർ ഒന്നിന് ക്കേഷൻ 

₹ 


1 


കൊല്ലം 


തഴുത്തല 


027 


284 / 2-2 


മയ്യനാട് 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 
Re . - 1 


Residential 
Plot with 


1,00,000 


corp / Mun / 

Panch 


Road access 


14-11-2014 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/2014 | TD പ്രകാരം ഈ ന്യായവിലയുടെ 50 % വർദ്ധനവും ആയതിന്റെ 
31-3-2018 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43/2018 | TD പ്രകാരമുള്ള 10 % വർദ്ധനവും 30-4-2019 - ലെ സർക്കാർ ഉത്തരവ് ( പി ) 
നമ്പർ 7012019 | TD പ്രകാരമുള്ള 10 % വർദ്ധനവും 31-3-2020 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 4712020 / TD പ്രകാരമുള്ള 
10 % വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കേണ്ടതാണ് . 


( 4 ) 


നമ്പർ ജെ -363 2020 RDOKLM . 


2021 ജനുവരി 5 . 


വിഷയം : ഭൂമിയുടെ ന്യായവില നിർണ്ണയവും വർഗ്ഗീകരണവും - തഴുത്തല വില്ലേജ് , സർവ്വേ 272127 - ൽ ഉൾപ്പെട്ട 04.15 ആർസ് , 

സർവ്വേ 272 / 28 - ൽപ്പെട്ട 01.65 ആർസ് ഭൂമിയുടെ ക്ലാസ്സിഫിക്കേഷൻ പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് 


സൂചന :-( 1 ) കേരള മുദ്രപ്രതി നിയമം 1959 - സെക്ഷൻ 28 എ പ്രകാരം സിദ്ധിച്ച അധികാരം . 

( 2 ) ശ്രീ . സക്കീർ ഹുസ്സൻ , ആലുംകടയിൽ വീട് എന്നയാൾ സമർപ്പിച്ച അപേക്ഷ . 


( 3 ) കൊല്ലം ഭൂരേഖ തഹശീൽദാരുടെ 16-10-2020 ലെ ഡി.3-15367 / 2020 നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് 6-3-2010 -ാം തീയതിയിൽ സർക്കാർ വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഭൂമിയുടെ 
ന്യായവില നിലവിൽ വന്നിട്ടുള്ളതാണ് . അപേക്ഷകനായ ശ്രീ . സക്കീർ ഹുസൈൻ , ആലുംകടയിൽ വീട് എന്നയാളുടെ കൈവശത്തിൽ 
ഇരിക്കുന്നതും തഴുത്തല വില്ലേജ് , ബ്ലോക്ക് നമ്പർ 027 , റീസർവ്വേ 272127 - ൽ ഉൾപ്പെട്ട 04.15 ആർസ് , റീസർവ്വേ 272 / 28 - ൽപ്പെട്ട 
01.65 ആർസ് ഭൂമി മേൽ പരാമർശിച്ച സർക്കാർ വിജ്ഞാപനത്തിൽ “ ഗവൺമെന്റ് പ്രോപ്പർട്ടി ” എന്ന് രേഖപ്പെടുത്തി ആർസ് 
ഒന്നിന് ? 35,000 വില നിശ്ചയിച്ച് ഉത്തരവായിട്ടുള്ളതാണ് . എന്നാൽ പ്രസ്തുത സ്ഥലം പട്ടാഭൂമിയായി അപേക്ഷകൻ നിരാക്ഷേപമായി 
കൈവശം വച്ച് അനുഭവിച്ച് വരുന്നതാണെന്ന് സ്ഥലപരിശോധനയിലും സൂചന ( 2 ) പ്രകാരമുള്ള തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും ബോദ്ധ്യപ്പെട്ടതിനാൽ സർവ്വേ 272127 - ൽ ഉൾപ്പെട്ട 04.15 ആർസ് , സർവേ 272 / 28 - ൽപ്പെട്ട 01.65 ആർസ് ഭൂമിയുടെ 
ക്ലാസിഫിക്കേഷൻ പുനർനിർണ്ണയിച്ച് സൂചന 1 പ്രകാരം സിദ്ധിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം 
ഉത്തരവാകുന്നു . 


214 


5 


6-3-2010 - ല 


ക്രമ താലൂക്ക് 
നമ്പർ 


വില്ലേജ് 


റീസർവെ 
ബ്ലോക്ക് 


സർവെ 
നമ്പർ 


പഞ്ചായത്ത് 

പുനർ 

പുനർ നിർണ്ണയിച്ച് 
മുനിസിപ്പാലിറ്റി ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച ഉത്തരവാകുന്ന 
കോർപ്പറേഷൻ വിലയും 

വില 

ക്ലാസിഫി 
₹ 

( ആർ ഒന്നിന് ക്കേഷൻ 

₹ 


1 


കൊല്ലം 


തഴുത്തല് 


027 


272/27 


തഴുത്തല് 


ഗവൺമെന്റ് 
പോപ്പ് തട്ടി 

35,000 


Garden land 

without 


35,000 


Road access 


2 


272/27 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 
35,000 


Garden land 

without 


35,000 


Road access 


14-11-2014 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / TD പ്രകാരം ഈ ന്യായവിലയുടെ 50 % വർദ്ധനവും ആയതിന്റെ 
31-3-2017 ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43 / 2018 / TD പ്രകാരമുള്ള 10 % വർദ്ധനവും 30-4-2019 ലെ സർക്കാർ ഉത്തരവ് ( പി ) 
നമ്പർ 7012019 [ TD പ്രകാരമുള്ള 10 % വർദ്ധനവും 31-3-2020 ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 47 / 2020 / TD പ്രകാരമുള്ള 
10 % വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കേണ്ടതാണ് . 


( 5 ) 


നമ്പർ ജെ -448 / 2020 / RDOKLM . 


2021 ജനുവരി 5 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - തഴു ത്തല വില്ലേജ് , സർവ്വേ 284 { 2-3 - ൽ ഉൾപ്പെട്ട 01.31 ആർ സ് 

ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന : - ( 1 ) കേരള മുദ്രപ്രതി നിയമം 1959 - സെക്ഷൻ 28 എ പ്രകാരം സിദ്ധിച്ച അധികാരം . 

( 2 ) ശ്രീമതി ഖദീജ , ലക്ഷംവീട് , പറക്കുളം സമർപ്പിച്ച അപേക്ഷ . 

( 3 ) കൊല്ലം ഭൂരേഖ തഹശീൽദാരുടെ 13-10-2020 ലെ ഡി.3-3260 / 2020 നമ്പർ റിപ്പോർട്ട് . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് 6-3-2010 -ാം തീയതിയിൽ സർക്കാർ വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഭൂമിയുടെ 
ന്യായവില നിലവിൽ വന്നിട്ടുള്ളതാണ് . അപേക്ഷയായ ശ്രീമതി ഖദീജാബീവി , കൈവശത്തിൽ ഇരിക്കുന്നതും തഴുത്തല വില്ലേജ് 
ബ്ലോക്ക് നമ്പർ 027 , റീസർവ്വേ 284 2-3 - ൽ ഉൾപ്പെട്ടതുമായ 01.31 ആർസ് ഭൂമി മേൽ പരാമർശിച്ച സർക്കാർ വിജ്ഞാപനത്തിൽ 
“ ഗവൺമെന്റ് പ്രോപ്പർട്ടി ” എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് . എന്നാൽ പ്രസ്തുത സ്ഥലം പതിവ് നടപടികളുടെ ഭാഗമായി 
പട്ടാഭൂ മിയായി അപേക്ഷ ക നിരാക്ഷേപ മായി കൈവശം വച്ച് അനുഭ വിച്ച് വരുന്നതാണെന്ന് സൂചന ( 2 ) ( പകാര മുള്ള 
തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ബോദ്ധ്യപ്പെട്ടതിനാൽ സർവ്വേ 284 / 2-3 - ലുള്ള ഭൂമിക്ക് സൂചന 1 പ്രകാരം സിദ്ധിച്ച 
ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ന്യായവില നിർണ്ണയിച്ച് ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ക്രമ താലൂക്ക് 
നമ്പർ 


വില്ലേജ് 


റീസർവെ 
ബ്ലോക്ക് 


സർവെ 
നമ്പർ 


പഞ്ചായത്ത് 6-3-2010 - ലെ പുനർ പുനർ നിർണ്ണയിച്ച് 
മുനിസിപ്പാലിറ്റി ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച ഉത്തരവാകുന്ന 
കോർപ്പറേഷൻ വിലയും 

വില 

ക്ലാസിഫി 
( ആർ ഒന്നിന് ക്കേഷൻ 

₹ 


1 


കൊല്ലം 


തഴുത്തല് 


027 


284 / 2-3 


തഴുത്തല 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 


75.000 


Residential 

plot with 
Corp / Mun / 

Panch 


1 രൂപ് 


road access 


14-11-2014 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / TD പ്രകാരം ഈ ന്യായവിലയുടെ 50 % വർദ്ധനവും ആയതിന്റെ 
31-3-2018 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43 / 2018 / TD പ്രകാരമുള്ള 10 % വർദ്ധനവും , 30-4-2019 - ലെ സർക്കാർ ഉത്തരവ് ( പി ) 
നമ്പർ 70/2019 | TD പ്രകാരമുള്ള 10 % വർദ്ധനവും 31-3-2020 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 4712020 / TD പ്രകാരമുള്ള 
10 % വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കേണ്ടതാണ് . 


സബ് കളക്ടറുടെ കാര്യാലയം , 
കൊല്ലം , 


( ഒപ്പ് ) 
സബ് കളക്ടർ . 


Gaz . No. 10 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


215 


6 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ബി . ശശികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -01 / 2021 , 


2021 ജനുവരി 21 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ -പുനലൂർ താലൂക്ക് , അഞ്ചൽ വില്ലേജ് , അപാകത പരിഹരിച്ച് 

പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) അഞ്ചൽ വില്ലേജിൽ തഴമേൽ മുറിയിൽ കൊച്ചു വീട്ടിൽ ശ്രീമതി ഉമ്മറത്ത് ബീവി സമർപ്പിച്ച അപേക്ഷ . 
( 4 ) പുനലൂർ തഹശീൽദാരുടെ 18-12-2020 - ലെ ബി 3 5040 / 18 -ാം നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷ ക യുടെ കൈ വശ വസ്തുവിന്റെ വില നിർണ്ണ യിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടില്ലാ ത്തത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമി യുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 - 2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


സർവ്വ 

6-3-2010 - ലെ 
റീസർവെ വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫി 
ക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 

വില 
( ആർ ഒന്നിന് 

₹ 


പുനലൂർ 


50,000 


അഞ്ചൽ 
ബ്ലോക്ക് 33 


ശീമതി ഉമൈറത്ത് ബീവി , 
ഹാജി ഹൗസ് , 
( അജിയ മൻസിൽ , 
കൊച്ചുവീട് , തഴമേൽ , 
അഞ്ചൽ 


റീസർവെ 

538/12 
സർവെ 
44918-1 ബി 


വില 

Residential 
നിർണ്ണയിച്ചിട്ടില്ല Plot with corp / / 

Mun / Panch 
Road access 


( 2 ) 


നമ്പർ എഫ് -02 / 2021 . 


2021 ജനുവരി 22 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില- പുന ലൂർ സബ് ഡിവിഷൻ - പുനലൂർ താലൂക്ക് , അഞ്ചൽ വില്ലേജ് , അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA3-54647-ാം നമ്പർ പരിപ്രതം . 
( 3 ) അഞ്ചൽ വില്ലേജിൽ തഴമേൽ മുറിയിൽ അജിയ മൻസിലിൽ ശ്രീമതി ലുബാനത്ത് ബീവി സമർപ്പിച്ച അപേക്ഷ . 
( 4 ) പുനലൂർ തഹശീൽദാരുടെ 18-12-2020 - ലെ ബി3-5040 / 18 -ാം നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ വിലനിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടില്ലാത്തതുമാണ് . ആയത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


216 


7 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 -2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകയുടെ പേരും 
മേൽവിലാസവും 


വില്ലേജ് , സർവെ 

6-3-2010 - ല 
ബ്ലോക്ക് റീസർവെ വിജ്ഞാപനത്തിലെ 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫി 
ക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 

വില 
( ആർ ഒന്നിന് 


പുനലൂർ 


റീസർവെ 


50,000 


അഞ്ചൽ 
ബ്ലോക്ക് 33 


ശ്രീമതി ലുബാനത്ത് 

ബീവി , അജിയ 
മൻസിൽ , തഴമേൽ 

അഞ്ചൽ 


548/12 
സർവെ 
44918-1 ബി 


വില 

Residential 
നിർണ്ണയിച്ചിട്ടില്ല . Plot with Corp / / 

Mun / Panch 


Road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ . 


THRISSUR DISTRICT 


തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഷാനവാസ് , എസ് . ഐ.എ.എസ് . ) 


( 1 ) 


വിഷയം : -കേരള മുദ്രപ്രതി നിയമം 1959 , 28 ( എ ) വകുപ്പുപ്രകാരം സമർപ്പിച്ചിരുന്ന ശ്രീ . അബ്ദുൾ ഗഫൂർ , S / o കാദർ , 

പണിക്കവീട്ടിൽ ഹൗസ് , തളിക്കുളം എന്നയാളുടെ അപ്പീൽ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ച് ഉത്തരവാകുന്നു . 


പരാമർശം :-( 1 ) 


( 2 ) 


ശ്രീ . അബ്ദുൾ ഗഫൂർ , S / o കാദർ , പണിക്കവീട്ടിൽ ഹൗസ് , തളിക്കുളം എന്നയാളുടെ ഭൂമിയുടെ ന്യായവില 
പുനർനിർണ്ണയം ചെയ്യുന്നതിനുള്ള അപ്പീൽ അപേക്ഷ . 
മുകുന്ദപുരം ( ഭൂരേഖ ) തഹശീൽദാരുടെ 22-9-2020 തീയതിയിലെ ബി1-3154 / 2020 -ാം നമ്പർ റിപ്പോർട്ട് . 
ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 7-10-2020 -ാം തീയതിയിലെ ബി4-9744 / 2020 -ാം നമ്പർ 
റിപ്പോർട്ട് . 


( 3 ) 


ഉത്തരവ് നമ്പർ DCTSR / 8885 / 2020 . തീയതി 31-12-2020 


തൃശ്ശൂർ ജില്ല , മുകുന്ദപുരം താലൂക്ക് , ഇരിങ്ങാലക്കുട വില്ലേജ് , സർവെ 3882 - ൽപ്പെട്ട 0.2225 ഹെക്ടർ ഭൂമിയുടെ ന്യായവില 
പുനർനിർണ്ണയം ചെയ്യുന്നതിനായി ശ്രീ . അബ്ദുൾ ഗഫൂർ , S / o കാദർ , പണിക്കവീട്ടിൽ ഹൗസ് , തളിക്കുളം എന്നയാൾ സൂചന 
( 1 ) പ്രകാരം അപ്പീൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാവശ്യപ്പെട്ട് മുകുന്ദപുരം ( 

ഭൂരേഖ ) തഹശീൽദാർക്ക് കൈമാറിയിരുന്നതും 
സൂചന ( 2 ) പ്രകാരം മുകുന്ദപുരം ( 

ഭൂരേഖ ) തഹശീൽദാർ താഴെ പറയും പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതുമാണ് . 
അപേക്ഷ ഭൂമി ബി . ടി . ആർ . പ്രകാരം പുരയിടമായി രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നും , അപേക്ഷാഭൂമി ഇരിങ്ങാലക്കുട 
കാട്ടുങ്ങച്ചിറയിൽ നിന്നും ഫയർ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ മുൻസിപ്പൽ റോഡിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു 
വെന്നും , 2010 - ലെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം 388 / 2 - ൽപ്പെട്ട ഭൂമിക്ക് നിലവിൽ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ 
മുൻസിപ്പാലിറ്റി പഞ്ചായത്ത് റോഡ് ആക്സസിൽ ആർ ഒന്നിന് ? 8,00,000 നിശ്ചയിച്ചുവന്നിട്ടുള്ളതാണെന്നും അപേക്ഷാഭൂമിക്ക് 
സമീപവും സമാന വു മായ സർവ്വ 389 - ൽപ്പെട്ട ഭൂമിക്ക് നില വിലെ ന്യായവില പ്രകാരം റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
കോർപ്പറേഷൻ മുൻസിപ്പാലിറ്റി , പഞ്ചായത്ത് റോഡ് ആക്സസിൽ ആർ ഒന്നിന് ? 4,50,000 ആയി നിശ്ചയിച്ചിട്ടുള്ളതിനാൽ അപേക്ഷാ 
വസ്ത വിനും ആയത് പ്രകാരം ന്യായ വില നിശ്ചയിക്കാവുന്ന താണെന്ന് തഹശീൽദാർ സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ട് 


217 


8 


സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ത ഹ ശീൽ ദാ രുടെ ശുപാർശ അം ഗീ ക രിച്ചു കൊണ്ട് അപേ ക്ഷാ ഭൂ മിക്ക് റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ മുൻസിപ്പാലിറ്റി പഞ്ചാ യത്ത് റോഡ് ആക്സ് സിൽ ആർ ഒന്നിന് ? 4,50,000 ന്യായ വില 
നിശ്ചയിക്കാവുന്നതാണെന്ന് ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ സൂചന ( 3 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . 
അപ്പീൽ അപേക്ഷ യിൽ തീരുമാനമെടുക്കുന്നതിലേക്ക് 6-11-2020 - ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ അപേക്ഷകന് വേണ്ടി 
ശ്രീ . ഷഹീർ എന്നയാൾ ഹാജരാകുകയും നേരിൽ കേട്ടിട്ടുള്ളതും ഭൂമിയുടെ ന്യായവില സമാനമായ മറ്റു ഭൂമിയുടേതാക്കി മാറ്റി 
കുറച്ചുതരണമെന്നുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് . 


ഉത്തരവ് 


തൃശ്ശൂർ ജില്ല , മുകുന്ദപുരം താലൂക്ക് , ഇരിങ്ങാലക്കുട വില്ലേജ് , സർവ്വ 388 / 2 - ൽപ്പെട്ട 0.2225 ഹെക്ടർ ഭൂമിയുടെ ന്യായവില 
പുനർനിർണ്ണയം ചെയ്യുന്നതിനായി ശ്രീ . അബ്ദുൾ ഗഫൂർ , S / o കാദർ , പണിക്കവീട്ടിൽ ഹൗസ് , തളിക്കുളം എന്നയാൾ സൂചന 
( 1 ) പ്കാ രം സമർപ്പിച്ച് 

അപ്പീൽ അപേക്ഷയിൽ ( പതി പാ ദിച്ച ഭൂമി മു കു ന്ദ പു രം ( ഭൂ ര ഖ ) 
തഹശീൽദാരുടെ സൂചന ( 2 ) പ്രകാരമുള്ള റിപ്പോർട്ടിന്റെയും ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ സൂചന ( 3 ) 
( പകാരമുള്ള റിമാർക്സിന്റെയും അപേക്ഷകനെ നേരിൽ കേട്ടതിന്റെയും അടിസ്ഥാനത്തിൽ അപേക്ഷഭൂമിക്ക് ആർ ഒന്നിന് 
റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ മുൻസിപ്പാലിറ്റി പഞ്ചായത്ത് റോഡ് ആക്സസിൽ ആർ ഒന്നിന് ? 4,50,000 ന്യായവില 
നിശ്ചയിച്ച് കേരള മുദ്ര പ്രതനിയമം 1959 , 28 ( എ ) വകുപ്പ് പ്രകാരം പുനർനിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ഇതിന് പുറമെ 
14-11-2014 -ാം തീയതിയിലെ GO ( P ) No. 188 / 2014 / TD നമ്പർ ഉത്തരവ് പ്രകാരം വിജ്ഞാപനം ചെയ്ത 50 % വർദ്ധനവും , 
31-3-2018 -ാം തീയതിയിലെ GO ( P ) No. 43 / 2018 / TD നമ്പർ ഉത്തരവ് പ്രകാരം വിജ്ഞാപനം ചെയ്തു , നിലവിലെ ഫെയർവാല്യൂവായ 
50 % വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള തുകയിൻമേലുള്ള 10 % വർദ്ധനവും , 30-4-2019 -ാം തീയതിയിലെ GO ( P ) No. 70 / 209 / TD നമ്പർ 
ഉത്തരവ് പ്രകാരം വിജ്ഞാപനം ചെയ്ത 10 % വർദ്ധ നവും , ന്യായ വില പുതുക്കിക്കൊണ്ട് കാലാകാലങ്ങളിൽ സർക്കാർ 
പുറപ്പെടുവിച്ച എല്ലാ വർദ്ധനവുകളും പ്രസ്തുത ന്യായവിലയ്ക്കും ബാധകമായിരിക്കുന്നതാണ് . നിശ്ചയിച്ച ന്യായവില Kerala 
Stamp ( Fixation of Fair Value of Land ) Rules 1995 , റൂൾ 5 , സബ് റൂൾ ( 8 ) പ്രകാരം ഫോറം സി യിൽ ഔദ്യോഗിക ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് . ടി ഉത്തരവ് ഇരിങ്ങാലക്കുട സബ് രജിസ്ട്രാർ ഓഫീസിലെ 
471/1/2007 നമ്പർ ആധാരത്തിൽ ഉൾപ്പെട്ട മുകുന്ദപുരം താലൂക്ക് , ഇരിങ്ങാലക്കുട വില്ലേജ് സർവെ 388 { 2 - ൽ ഉൾപ്പെട്ട 0,2225 ഹെക്ടർ 
ഭൂമിക്ക് മാത്രം ബാധകമാണ് . 


FORM " C ' 


[ see Rule 5 ( 8 ) ] 


NOTIFICATION 


No , B12-88852020 . 


31st December 2020 . . 


Whereas , it is expedient to publish a notification showing revised Value of land as required under Section 28 A of 
the Kerala Stamp Act , 1959 read with Sub Rule ( 8 ) of the Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of the land in Irinjalakkuda Village , of Thrissur District is hereby fixed finally as shown in the 
Schedule hereto : : 


SCHEDULE 


Name 

of 
District 


Name of Panchayat Name of Survey . 
Taluk 

Village No. 


Classifi 
cation 

by 
Use 


Fair Value 
of the Land 

Already 
Fixed ( 8 


Extent 

( ( in 
hectares ) 


* Reviced 
Fair Value 
of the land 

( 8 


Date of 
Order 


per Are ) 


per Are ) 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


388/2 


Thrissur Mukunda- Porathi- Irinjala 

ssery 

kkuda 


puram 


Purayidam Residential 0.2225 Hectares Residential Approved 
plot with of land comprised 

plot with 

Date 
Corp / Mun / in Sy . 388/2 of Corp / Mun / 
Panchayath Irinjalakkuda Village Panchayat 
Road 

of Mukundapuram Road 
Access 

Access 
8,00,000 Document No. 471/1/07 4,50,000 

of Sub Registrar Office , 
Irinjalakkuda 


Taluk as per 


* It shall be subject to G.0 . ( P ) No. 188 / 2014 / TD , dated 14-11-2014 & G.0 . ( P ) No. 43 / 2018 / TD , dated 31-3-2018 
and G.O. ( P ) No. 70 / 2019 / TD , dated 30-4-2019 . 


218 


9 


( 2 ) 


വിഷയം : 

-കേരള മുദ്രപ്രതി നിയമം 1959 , 28 ( എ ) വകുപ്പുപ്രകാരം സമർപ്പിച്ചിരുന്ന - ശീമതി റീത്ത , w / o ജോസ് , നെല്ലിശ്ശേരി വീട് , 

ഊരകം പി . ഒ . എന്നവരുടെ അപ്പീൽ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ച് ഉത്തരവാകുന്നു . 
പരാമർശം : - ( 1 ) ശ്രീമതി റീത്ത , w / o ജോസ് , നെല്ലിശ്ശേരി വീട് , ഊരകം പി . ഒ . എന്ന വരുടെ ഭൂമിയുടെ ന്യായ വില 

പുനർനിർണ്ണയം ചെയ്യുന്നതിനുള്ള അപ്പീൽ അപേക്ഷ . 
( 2 ) തൃശ്ശൂർ ( 

ഭൂരേഖ ) തഹശീൽദാരുടെ 7-2-2020 -ാം തീയതിയിലെ സി3-25999 ; 2019 -ാം നമ്പർ റിപ്പോർട്ട് . 
( 3 ) തൃശ്ശൂർ സബ് കളക്ടറുടെ 28-5-2020 -ാം തീയതിയിലെ ബി5-167112020 -ാം നമ്പർ റിപ്പോർട്ട് . 

ഉത്തരവ് നമ്പർ DCTSR / 7229 / 2019 / B12 , തീയതി 8-1-2021 
തൃശ്ശൂർ ജില്ല , തൃശ്ശൂർ താലൂക്ക് , ചൊവൂർ വില്ലേജ് , റീ സർവ്വ 154 13 - ൽപ്പെട്ട 0.5120 ഹെക്ടർ ഭൂമിയുടെ ന്യായ വില 
പുനർനിർണ്ണയം ചെയ്യു ന്ന തിനായി ശ്രീമതി റീത്ത , w / o ജോസ് നെല്ലിശ്ശേരി വീട് , ഊരകം പി . ഒ . എന്നവർ സൂചന 
( 1 ) പ്രകാരം അപ്പീൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 

ടി അപേക്ഷ റിപ്പോർട്ട് സമർപ്പിക്കു ന്ന തി നാ വ ശ്യ പ്പെട്ട് തൃശ്ശൂർ ( ഭൂരേഖ ) തഹശീൽദാർക്ക് കൈമാറി യി രു ന്നതും 
സൂചന ( 2 ) പ്രകാരം തൃശ്ശൂർ ( ഭൂരേഖ ) തഹശീൽദാർ താഴെ പറയും പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതുമാണ് . 

അപേക്ഷ ഭൂമി ബി . ടി . ആർ . പ്രകാരം നിലമായി കാണുന്നുവെന്നും ടി ഭൂമിക്ക് വെറ്റ് ലാൻഡ് വിഭാഗത്തിൽ ആർ ഒന്നിന് 
? 30,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണെന്നും , ടി ഭൂമിക്ക് സെന്റ് ഒന്നിന് ? 6,000 കമ്പോളവില ഉള്ളതാണെന്നും തഹസീൽദാർ 
റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . സ്ഥലപരിശോധനയിൽ അപേക്ഷ ഭൂമി കോൾനിലമായി കാണുന്നുവെന്നും ജില്ലാ കളക്ടറുടെ 
ബി 6 - 66064 { 12 -ാം നമ്പർ ഉത്തരവ് പ്രകാരം റീസർവ്വ 153 { 6 - ൽപ്പെട്ട ഭൂമിക്ക് ആർ ഒന്നിന് ? 15,000 പുനർ നിർണ്ണയം 
ചെയ്തിട്ടുള്ളതാണെന്നും ടി ഭൂമി അപേക്ഷാ ഭൂമിയുടെ സമാന സ്വഭാവത്തിലുള്ളതായതിനാൽ അപേക്ഷ ഭൂമിക്കും ആർ ഒന്നിന് 
wet land വിഭാഗത്തിൽ ? 15,000 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് തഹശീൽദാർ സൂചന ( 2 ) റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . 
തഹശീൽദാരുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് അപേക്ഷഭൂമിക്ക് ആർ ഒന്നിന് wet land വിഭാഗത്തിൽ ? 15,000 ന്യായവില 
നിശ്ചയിക്കാവുന്നതാണെന്ന് തൃശ്ശൂർ സബ് കളക്ടർ സൂചന ( 3 ) പ്രകാരം റിമാർക്സ് സമർപ്പിച്ചിട്ടുള്ളതാണ് . അപ്പീൽ അപേക്ഷയിൽ 
തീരുമാനമെടുക്കുന്നതിലേക്ക് 14-9-2020 - ന് നടത്തിയ കൂടികാഴ്ചയിൽ അപേക്ഷകയ്ക്ക് പ്രായാധിക്യം മൂലം യാത്ര ചെയ്യാൻ 
സാധിക്കാത്തതിനാൽ അപേക്ഷകയുടെ സഹോദരൻ അന്തോണി Authorisation സഹിതം ഹാജരാക്കുകയും നേരിൽ കേട്ടിട്ടുള്ളതും 
വസ് തു വിന്റെ ഒ രു 

തോട് അപ്പുറത്ത് പാറളം വില്ലേ ജില വസ് തൂ വിന് സെന്റിന് 

1 

2,000 
ആണുള്ളതെന്നും കൃഷി ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഭൂമി വിൽപ്പന അനിവാര്യമായതിനാൽ ഭൂമിയുടെ ന്യായവില കുറച്ച് 
നൽകണമെന്നുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് . 


അപക്ഷ 


ഉത്തരവ് 


പകാരം 


തൃശ്ശൂർ ജില്ല , തൃശ്ശൂർ താലൂക്ക് , ചൊവൂർ വില്ലേജ് , റീ സർവ്വ 154 3 - ൽപ്പെട്ട 0.5120 ഹെക്ടർ ഭൂമിയുടെ ന്യായവില 
പുനർനിർണ്ണയം ചെയ്യുന്ന തിനായി ശ്രീമതി റീത്ത , w / o ജോസ് , നെല്ലിശ്ശേരി വീട് , ഊരകം പി . ഒ . എന്നവർ സൂചന 
( 1 ) സമർപ്പിച്ച അപ്പീൽ അപേക്ഷയിൽ പതി പാ ദിച്ച 

ഭൂ മി 

ത്യ ശ്ശൂ ർ ( ഭൂ രേ ഖ ) 
തഹശീൽദാരുടെ സൂചന ( 2 ) പ്രകാരമുള്ള റിപ്പോർട്ടിന്റെയും തൃശ്ശൂർ സബ് കളക്ടറുടെ സൂചന ( 3 ) പ്രകാരമുള്ള റിമാർക്സിന്റെയും 
അപേക്ഷകനെ നേരിൽ കേട്ടതിന്റെയും അടിസ്ഥാനത്തിൽ അപേക്ഷഭൂമിക്ക് ആർ ഒന്നിന് wet land വിഭാഗത്തിൽ ? 15,000 
ന്യായവില നിശ്ചയിച്ച് കേരള മുദ്ര പ്രതനിയമം 1959 , 28 ( എ ) വകുപ്പ് പ്രകാരം പുനർനിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
ഇതിനു പുറമെ 14-11-2014 -ാം തീയതിയിലെ GO ( P ) No. 188 / 2014 / TD നമ്പർ ഉത്തരവ് പ്രകാരം വിജ്ഞാപനം ചെയ്ത 50 % 
വർദ്ധ ന വും , 31-3-2018 -ാം തീയതിയിലെ GO ( P ) No. 43 / 2018 / TD നമ്പർ ഉത്തരവ് പ്രകാരം വിജ്ഞാപനം ചെയ്ത് , 
നിലവിലെ ഫെയർവാല്യൂവായ 50 % വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള തുകയിൻമേലുള്ള 10 % വർദ്ധനവും , 30-4-2019 -ാം തീയതിയിലെ 
GO ( P ) No. 70 / 209 / TD നമ്പർ ഉത്തരവ് പ്രകാരം വിജ്ഞാപനം ചെയ്ത 10 % വർദ്ധനവും , ന്യായവില പുതുക്കിക്കൊണ്ട് 
കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ വർദ്ധനവുകളും പ്രസ്തുത ന്യായവിലയ്ക്കും ബാധകമായിരിക്കുന്നതാണ് . 
നിശ്ചയിച്ച ന്യായവില Kerala Stamp ( Fixation of Fair Value of Land ) Rules 1995 , റൂൾ 5 , സബ് റൂൾ ( 8 ) പ്രകാരം ഫോറം സി 
യിൽ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് . ടി ഉത്തരവ് ചേർപ്പ് സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 1994/1/91 നമ്പർ ആധാരത്തിൽ ഉൾപ്പെട്ട തൃശ്ശൂർ താലൂക്ക് , ചൊവൂർ വില്ലേജ് റീ സർവ്വ 154 / 3 - ൽ ഉൾപ്പെട്ട 0.5120 
ഹെക്ടർ ഭൂമിക്ക് മാത്രം ബാധകമാണ് . 


FORM " C ' 


( See Rule 5 ( 8 ) ] . 


NOTIFICATION 


No. B12-7229 / 2019 ( 3 ) . 

8th January 2021 . 
Whereas , it is expedient to publish a notification showing revised Value of land as required under Section 28 A of 
the Kerala Stamp Act , 1959 read with Sub Rule ( 8 ) of the Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of the land in Chovvur Village of Thrissur District is hereby fixed finally as shown in the 
Schedule hereto : : 


Gaz . No. 10 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


219 


10 


SCHEDULE 


Name 

of 
District 


Name of 
Taluk Name of Name of Survey . 

Panchayat Village No. 


Classifi 
cation 

by 


Fair Value 
of the Land 

already 
Fixed ( 


* Reviced 
Fair Value 
of the land 
( per Are ) 


Date of 
Order 


use 


Extent 

( in 
hectares ) 


per Are ) 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


Thrissur Thrissur Cherpu 


chovvur 


154/3 


Wet land 


30,000 


15,000 


Approved 

date 


0.5120 Hectares 
of land comprised 
in Sy . No. 154/3 
Chovvur Village , 
Thrissur Taluk 
as per Document 
No. 1994/1/91 of 
Sub Registrar Office , 
Cherpu 


* It shall be subject to GO . ( P ) No. 188 / 2014 / TD , dated 14-11-2014 & G.O. ( P ) No. 43 / 2018 / TD , dated 31-3-2018 
and G.O. ( P ) No. 70 / 2019 / TD , dated 30-4-2019 . 


Collectorate , 
Thrissur . 


( Sd . ) 
District Collector . 


PALAKKAD DISTRICT 


FORM ' C ' 


[ See Rule 5 ( 8 ) ] 


NOTIFICATIONS 


No. D4-13717 / 2019 / DCPKD . 


17th January 2021 . 


Whereas , it is expedient to publish a notification showing revised value of land as required under Section 28 A of 
the Kerala StampAct , 1959 , read with Sub - rule ( 8 ) , of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1955 , the Fair Value of the Land in Kollengode Grama Panchayat , Block No. 14 , Re Survey No. 113 ( Old Survey 
No. 54A - 1 , 54 B 8 , 9 ) in Kollengode II Village , Chittur Taluk of the Palakkad District is hereby fixed finally as shown in 
the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village and Corporation / 
Survey No. with Municipality / 

Sub - division Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 

( per Are ) 


Revised 
Fair Value 

of land 
( per are ) 

₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


Palakkad 


Chittur 


Wet land 


50,000 


30,000 


Kollengode II 
Village , Re - Survey 
No. 113 ( Old Survey 
No. 54A - 1 , 54B 8 , 9 ) 


Kollengode 

Grama 
Panchayath 


220 


11 


( 2 ) 


No. D4 / 2572 / 2020 / DCPKD . 


20th January 2021 . 


Whereas , it is expedient to publish a notification showing revised value of land as required under section 28 A of 
the Kerala Stamp Act , 1959 , read with Sub - rule ( 8 ) , of rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1955 , the Fair Value of the Land in Puthur Grama Panchayat , Survey No. 879/1 pt , Puthur Village , Puthur Desam 
Mannarkkad Taluk of the Palakkad District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 


Name of 
Taluk 


District 


Name of Village and Corporation / 
Survey No. with Municipality / 

Sub - division Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 

( per Are ) 


Revised 
Fair Value 

of land 
( per are ) 

₹ Z 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 7 ) 


( 8 ) 


Palakkad 


Mannarkkad 


12,650 


6,500 


Puthur Village 

Survey 
No. 879/1 pt 


Puthur 

Grama 
Panchayath 


Residential 
Plot Without 
Road Access 


Collectorate , 
Palakkad . 


( Sd . ) 
District Collector . 


FORM ' A ' 


[ See Rule 41 


NOTIFICATION 


No. K - 5556 / 2017 . 


4th January 2021 . 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28 A of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 . 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number in respect of the land situated in the Survey / Resurvey Numbers of the Village and Taluk mentioned 
against each shall be as shown in Column 11 thereof . 


SCHEDULE 


District - Palakkad . 
Village Vilayoor . 


Taluk - Pattambi . 

Block — 22 . 


Name of 
Sub 

Re - Survey Panchayath / Local Body Name 
Sl . Survey Division Re - Survey Re - Survey Sub Div . Municipality / Panchayath and 
No. No. No. Block No. No. 

No. Corporation Municipality / Ward 

Corporation No. 


Fair Value 
Classification Re - fixed 
by use ( per are ) 

₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


8 


1 pt . 


22 


254 


6 


Panchayath 


20,000 


Residential 
plot with 
Private 


Road access 


Office of the Sub Collector , 
Ottappalam . 


( Sd . ) 
Sub Collector . 


221 


12 


KASARAGOD DISTRICT 


കാസറഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ഷംസുദീൻ , വി . ജെ . 


നമ്പർ ബി2-3594 / 2019 . 


2021 ജനുവരി 7 . 


വിഷയം : -കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 ( 21 ) , തീയതി 6-3-2010 . 


( 2 ) ശ്രീമതി സുരേഖ ആൽവ ഈ കാര്യാലയത്തിൽ സമർപ്പിച്ച അപേക്ഷ . 


( 3 ) മഞ്ചേശ്വരം തഹശീൽദാരുടെ 8-10-2020 - ലെ ജി2-14876 / 2019 -ാം നമ്പർ റിപ്പോർട്ട് . 


( 4 ) ഈ കാര്യാലയത്തിലെ സീനിയർ സൂപ്രണ്ടിന്റെ സ്ഥലപരിശോധനാ റിപ്പോർട്ട് . 


മഞ്ചേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിലെ ഡോക്യുമെന്റ് നമ്പർ 4380/2008 , തീയതി 1-9-2008 നമ്പർ ആധാരപ്രകാരം 
ശ്രീമതി സുരേഖ ആൽവ D / o ബാലകൃഷ്ണ ഷെട്ടി പേരിൽ സിദ്ധിച്ച മഞ്ചേശ്വരം താലൂക്കിലെ ഹൊസബെട്ടു വില്ലേജിൽ 
റീ സർവ്വേ നമ്പർ 1114 - ൽപ്പെട്ട സ്ഥലത്തിന് ഫെയർവാല്യൂ നിശ്ചയിക്കുന്നതിനായി സൂചന ( 2 ) പ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ 
സൂചന ( 3 ) പ്രകാരം മഞ്ചേശ്വരം തഹശീൽദാരും സൂചന ( 4 ) പ്രകാരം ഈ കാര്യാലയത്തിലെ സീനിയർ സൂപ്രണ്ടും 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് . 


അപേക്ഷാ 


ാവസ്ത മഞ്ചേശ്വരം ചർച്ച് ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറ് പോകുന്ന പഞ്ചായത്ത് റോഡിൽ കടലിനോട് ചേർന്ന് 
സ്ഥിതി ചെയ്യുന്ന മേൽ റീ സർവ്വേ നമ്പരിന്റെ പടിഞ്ഞാറ് അതിരായ റീ സർവ്വേ നമ്പർ 11 / 3 - ൽപ്പെട്ട സ്ഥലത്തിന് " Residential Plot 
with Panchayath Road aceess " കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ? 25,500 ( ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ) 
ന്യായ വില നിശ്ചയിച്ചിട്ടു ണ്ട് . അപേക്ഷാ വസ്തുവിന് താഴെ പറ യുന്ന ക്ലാസി ഫി ക്കേ ഷൻ രൂപീ ക രിച്ച് ന്യായ വില 
നിശ്ചയിക്കാവുന്നതാണ് . 


സർവ്വേ നമ്പർ 


ക്ലാസിഫിക്കേഷൻ ബൈ യൂസ് 


ന്യായ വില ( ആറൊന്നിന് 


11/4 


Residential Plot with Panchayath 


Y 25,500 


Road access 


Residential Plot with Private Road access 


3 9,500 


Garden Land with Road access 


12,000 


മേൽ സാഹചര്യത്തിൽ മഞ്ചേശ്വരം താലൂക്ക് , ഹൊസബെട്ടു വില്ലേജിൽ റീ സർവ്വേ നമ്പർ 1114 - ൽപ്പെട്ട ഭൂമിയ്ക്ക് 
ആറൊന്നിന് യഥാക്രമം ? 25,500 ( ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ) , 3 9,500 ( ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ 
മാതം ) , X 12,000 ( പന്ത്രണ്ടായിരം രൂപ മാത്രം ) ന്യായവില നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 47 / 2020 / റ്റി . ഡി . തീയതി 31-3-2020 എന്ന സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വർദ്ധനവ് കൂടി 
നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കേണ്ടതാണ് . 


FORM ' A ' 


[ See Rule 4 ] 


NOTIFICATION 


No. E2-35942019 . 


7th January 2021 . 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28 A of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 , the Fair Value of the land 
in Kasaragod District is hereby fixed as shown in the schedule thereto . 


222 


13 


SCHEDULE 


District - Kasaragod . 


Taluk - Manjeshwaram . 


Village — Hosabettu . 


Name of 

Fair Value 
Sub Re - Survey Panchayath / Local Body Name 

of the land 
Sl . Survey Division Re - Survey Re - Survey Sub Div . Municipality / Panchayath / and Classification fixed 
No. No. No. Block No. No. No. Corporation Municipality / Ward by use ( per are ) 

Corporation No. 

₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


11 


4 


Panchayath 


25,500 


Manjeshwaram 13 Residential 

plot with 
Panchayath 


Road access 


2 11 


4 


Panchayath 


9,500 


Manjeshwaram 13 Residential 

plot with Private 


Road access 


3 11 


4 


Panchayath 


Manjeshwaram 13 Garden land 


12,000 


with Road 


access 


Revenue Divisional Office , 
Kasaragod . 


( Sd . ) 
Revenue Divisional Officer . 


Gaz . No. 10 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


223 


